Regn . No. KERBIL / 2012 /45073 
- dated 5- 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


T 


Reg . No. രജി. നമ്പർ 
KL/TV ( N )/634/2012- 14 


GOVERNO 


. 
കര 


രള സർക 
NMENT OF 


4 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24th December 2013 
2013 ഡിസംബർ 24 
3rd Pousha 1935 
| 1935 പൌഷം 3 


വാല്യം 2 


നമ്പർ 


PART III 


Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ . ( 4 ) 408/ 2013 . 


2013 നവംബർ 28 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവർത്തികൾക്ക് 


ക്രമ പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 
| 1 എ . ഇ . (4) 172 /2013 - നെല്ലിയാമ്പതി ഓറഞ്ച് 

ആന്റ് വെജിറ്റബിൾ ഫാമിലെ ഫലസംസ്കരണ 
യൂണിറ്റിന്റെ ഇലക്ട്രിഫിക്കേഷൻ - 3,72,000 - 9,300 
2 എ . ഇ . ( 4) 408 /2013 - നെല്ലിയാമ്പതി ഓറഞ്ച് 

ആന്റ്. വെജിറ്റബിൾ ഫാമിലെ ഗസ്റ്റ് ഹൗസിന്റെ 
റീവയറിംഗ്, നെല്ലിയാമ്പതി ഓറഞ്ച് ആന്റ് 
വെജിറ്റബിൾ ഫാമിലെ ഗസ്റ്റ് ഹൗസിന്റെ 
വയറിംഗ് ? 1,68 ,000 

4 , 200 


31 - 12 - 2013 - ന് വൈകുന്നേരം 3 മണിവരെ അംഗീകൃത 


ഇല ക് ടി ക്ക ൽ കരാ റു കാ രിൽ നിന്നും സീൽ ചെയ്ത 


ദർ ഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1 - ന് 
? 800 + വാറ്റ് (5 %), ക്രമനമ്പർ 2- ന് ? 400 + വാറ്റ് (5 %). 


പണി തീർക്കേണ്ട കാലാവധി 6 മാസം. 


മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
അന്നേദിവസം വൈകുന്നേരം 3.30- ന് മലമ്പുഴകൃഷിഅസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയറോഅദ്ദേഹം അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ 
നിരക്ക് രേഖപ്പെടുത്തിയ കരാറുകാരന് ദർഘാസ് വ്യവസ്ഥകൾക്ക് 
വിധേയമായി ദർഘാസുകൾ സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 


- ദർഘാസ് ഫോറങ്ങളും മറ്റു വിശദവിവരങ്ങളും മലമ്പുഴ 
കൃഷി അസിസ്റ്റന്റ് എക് സികട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിൽനിന്നും 31-12 - 2013 - ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ 
ഓഫീസ് സമയങ്ങളിൽ എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും പണം 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 


24th Dec . 2013 ) 


AGRICULTURE DEPARTMENT 


156 


അംഗീകൃത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ 
കാർഡുകൾ കാണിച്ചാൽ മാത്രമേ ദർഘാസുകൾ ലഭിക്കു 
കയുള്ളു. കരാറുകാർ ദർഘാസ് ഫോറങ്ങൾ പരസ്പരം 

കൈമാറുവാൻ പാടുള്ളതല്ല . നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്നതോ ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതോ 
ആയ എല്ലാ ദർഘാസുകളും നിരസിക്കുന്നതായിരിക്കും. മറ്റു 
സർക്കാർ വകുപ്പുകളിലെ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


7. ജില്ലാ പഞ്ചായത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ 7 ദിവസ 

ത്തി നകം ബാക്കിയുള്ള മുഴു വൻ തുകയും ഫാം 
ആഫീസിൽ അടച്ച് വിളവെടുപ്പ് നടത്തേണ്ടതാണ്. 
വിളവെടുത്ത സാധനങ്ങൾ ഫാം ആഫീസിൽ അളവ് 
തൂക്കം രേഖപ്പെടുത്തി സൂപ്രണ്ടിന്റെ അനുമതിയോടു 
കൂടി കൊണ്ടുപോകാവുന്നതാണ്. 


8. ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ/ ലേലക്കാരിൽ 

നിന്നും ഫാമിന് നാശനഷ്ടം സംഭവിച്ചാൽ പരിപൂർണ്ണ 
ഉത്ത ര വാദി ആകു ന്നതും മേൽ നട പടികൾക്കു 
വിധേയനാക്കുന്നതുമാണ്. 


യാതൊരു കാരണവും കാണിക്കാതെ ഏതെങ്കിലും ഒന്നോ 
അല്ലെങ്കിൽ മുഴുവനായോ ദർഘാസുകൾ തിരസ്കരിക്കാനുള്ള 
അധികാരം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ 
നിക്ഷിപ്തമാണ്. ഓരോ ദർഘാസിനോടൊപ്പവും ? 100 - ന്റെ 
മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 


9. യാതൊരു കാരണവും ബോധിപ്പിക്കാതെ ടെണ്ടർ / ലേലം 
അസ്ഥിരപ്പെടുത്തുന്നതിനോ റദുചെയ്യുന്നതിനോ ഫാം 
സൂപ്രണ്ടിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
മലമ്പുഴ, പാലക്കാട്. 


- ( ഒപ്പ്) 


- കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


10 . സാധാരണ സർക്കാർ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ 
ഇതിനും ബാധകമാണ്. 


ജില്ലാ കൃഷിഫാം, 
ചുങ്കത്തറ. 


സൂപ്രണ്ട്. 


ടെണ്ടർ/ ലേലപ്പരസ്യം 


ടെണ്ടർ / ലേല പരസ്യം 


നമ്പർ സി . 612 / 2013. 


2013 നവംബർ 28. 


നമ്പർ സി - 223 / 2013. 

2013 നവംബർ 18. 
2013 -14 വർഷത്തിൽ ചുങ്കത്തറ ജില്ലാ കൃഷിത്തോട്ടത്തിലെ 
293 കായ്ഫലമുള്ള കശുമാവുകളിൽനിന്നും ആദായം എടുക്കുന്ന 
തിനുള്ള അ വ കാശം ടെണ്ടർ/ ലേല അടിസ്ഥാനത്തിൽ 
നൽകു വാൻ തീരുമാനിച്ചിരിക്കുന്നു. ടെണ്ടർ/ ലേലം ഫാം 
ആഫീസിൽ വച്ച് 3 - 1- 2014 - ന് ഉച്ചയ്ക്ക് 2 - ന് പരസ്യമായി 
നടത്തുന്നതാണ്. 

നിബന്ധനകൾ 
1. സീൽ ചെയ്ത ടെണ്ടറുകൾ 2 - 1 - 2014 - ന് വൈകിട്ട് 

4 മണി വരെ ഫാം ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
2. ടെണ്ടർ ഫോമുകൾ ഈ ആഫീസിൽ നിന്നും എല്ലാ 
( പവർത്തി ദിവസവും ലഭി ക്കു ന്ന താ ണ് . ടെണ്ടർ 

ഫോമിന്റെ വില അസ്സലിന് 3 400, പകർപ്പിന് ? 200 
( നികുതികൾ പുറമെ). 
3. ടെണ്ടർ ഫോമിന്റെ കവറിന് മുകളിൽ ചുങ്കത്തറ ജില്ലാ 
കൃഷിത്തോട്ടത്തിലെ 2013 - 14 വർഷത്തിലെ കശുവണ്ടി 
ശേഖരിക്കാനുള്ള ടെണ്ടർ എന്ന് എഴുതി സൂപ്രണ്ട്, 
ജില്ലാ കൃഷി ഫാം , ചുങ്കത്തറ എന്ന വിലാസത്തിൽ 
സമർപ്പിക്കണം. 


-മുണ്ടേരി ഫാമിൽ വിളവെടുത്ത 2499 കിലോഗ്രാം. 
കശു വണ്ടി ടെണ്ടർ / ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന 
നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു . 

അടങ്കൽ തുക്- 1 1.10 ലക്ഷം. 
നിരതദ്രവ്യം - Y 1,500. 

ടെണ്ടർ ഫോറ ത്തിന്റെ വിൽപ്പന അ വ സാനിക്കുന്ന 
തീയതിയും സമയവും -- 6 - 1-2014 രാവിലെ 11 മണി. 

പൂരിപ്പിച്ച ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -- 7 -1- 2014 രാവിലെ 10.30 മണി. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും --7 - 1 - 2014 
രാവിലെ 11 മണി വരെ. 


നിബന്ധനകൾ 


4 . 


ടെണ്ടർ / ലേലത്തിൽ പങ്കെ ടു ക്കു ന്ന വർ ? 500 
നിര ത ദ വ്യം അ ട യ് ക്കേ ണ്ട താ ണ് . ടെണ്ടറിൽ 
കശുവണ്ടിയുടെ വില അക്കത്തിലും അക്ഷരത്തിലും 

രേഖപ്പെടുത്തേണ്ടതാണ്. 
5. ടെണ്ട റു കൾ 3 - 1 - 2014 - ന് ഉച്ച യ് ക്കു ശേഷം 

2 മണിക്ക് ജില്ലാ കൃഷിത്തോട്ടത്തിൽ വെച്ച്തുറക്കുന്ന 
തായിരിക്കും. അതി നു മുമ്പ് ലേലം ഉണ്ടാ യി രി 
ക്കുന്നതാണ്. 


നിരതദ്രവ്യമായി ? 1,500 , 7 - 1- 2014 -ാം തീയതി രാവിലെ 
10 .30 മണിക്ക് മുമ്പായി അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ 
സമർപ്പിക്കുന്നവരും ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി 
പ്രത്യേകം നിരതദ്രവ്യം അടയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യം 
ഡെപ്യൂട്ടി ഡയറക്ടർ, സീഡ് ഗാർഡൻ കോംപ്ലക്സ്, 

ണ്ടേരി (Payable at SBT, Nilambur) എന്ന പേരിൽ 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ( ഡി. ഡി .) സമർപ്പിക്കേണ്ടതാണ്. 


മു 


2. ടെണ്ടർ ഫോമിന്റെ വില ? 400 + വിൽപ്പന നികുതി 

ആയിരിക്കും. 


- ടെണ്ടറിലോ ലേലത്തിലോ ഏതിലാണ് കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ടെണ്ടർ/ ലേലം 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതും അംഗീകാരത്തിനായി 
ജില്ലാ പഞ്ചാ യ ത്തിൽ സമർപ്പിക്കാ വു ന്ന തു മാ ണ് . 
താൽക്കാലികമായി ടെണ്ടർ/ ലേലം ഉറപ്പിച്ചാലുടൻതന്നെ 
ലേല വി ലയുടെ 3 ഭാഗം സർക്കാ രി ലേക്ക് 
അടയ്ക്കേണ്ടതാണ്. 


3. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ “ ഡെപ്യൂട്ടി ഡയറക്ടർ, 

സീഡ് ഗാർഡൻ കോംപ്ലക്സ്, മുണ്ടേരി പി . ഒ ., 
മലപ്പുറം ജില്ല , പിൻ - 679 334 എന്ന വിലാസത്തിൽ 
സമർപ്പിക്കേണ്ടതും കവറിന് പുറത്ത് “നമ്പർ സി.612 /2013 
പകാരം 2499 കിലോഗ്രാം കശു വണ്ടി വിൽപ്പന 


24th DEC , 2013 ). 


AGRICULTURE DEPARTMENT 


157 


നിബന്ധനകൾ 


നട ത്തു ന്ന തി നുള്ള ടെണ്ടർ എന്ന് നാമകരണം 
ചെയ്യേണ്ടതുമാണ്. ടെണ്ടർ ഫോറത്തോടൊപ്പം ? 100 
മുദ്രപ്പത്രത്തിലുള്ള പ്രാഥമിക കരാർ ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. അ ല്ലാ ത്ത പക്ഷം ടെണ്ട റു കൾ 
നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 


1. നിരതദ്രവ്യമായി ? 16 ,000 , 8 -1- 2014 -ാം തീയതി രാവിലെ 
10.30 മണിക്ക് മുമ്പായി അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ 
സമർപ്പിക്കുന്നവരും ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി 
പ്രത്യേകം നിരതദ്രവ്യം അടയ്ക്കേണ്ടതാണ്. നിരതദ്രവ്യം 

ഡെപ്യൂട്ടി ഡയറക്ടർ, സീഡ് ഗാർഡൻ കോംപ്ലക്സ്, 
മു ണ്ടേരി (Payable at SBT, Nilambur) എന്ന പേരിൽ 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ( ഡി. ഡി.) സമർപ്പിക്കേണ്ടതാണ്. 


4. ടെണ്ടറിൽ ഒരു കിലോഗ്രാം കശുവണ്ടിയുടെ വില 
അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 


5. ലേലത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറന്നു പരിശോധിക്കുന്ന 
താണ്. 


2. ടെണ്ടർ ഫോമിന്റെ വില 7 2, 400 + വിൽപ്പന നികുതി 

ആയിരിക്കും. 


6. ടെണ്ടർ / ലേലത്തിൽ ഏറ്റവും കൂടിയ നിരക്ക് 

രേഖപ്പെടുത്തുന്ന വ്യക്തിയുടെ പേരിൽ മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി ടെണ്ടർ താൽക്കാലികമായി ഉറപ്പിക്കു 
ന്നതും അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് ലഭിക്കുന്ന 
മുറയ്ക്ക് തുക അടച്ച് ഫാമിൽ നിന്നും കശുവണ്ടി 

കൊണ്ടുപോകേണ്ടതുമാണ്. 
- ടെണ്ടർ/ ലേലം ഒറ്റക്കോകൂട്ടായോ റദ്ദാക്കുവാനോ 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


3. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ “ ഡെപ്യൂട്ടി ഡയറക്ടർ, 

സീഡ് ഗാർഡൻ കോംപ്ലക്സ് സ്, മുണ്ടരി പി . ഒ ., 
മലപ്പുറം ജില്ല , പിൻ- 679 334 എന്ന വിലാസത്തിൽ 
സമർപ്പിക്കേണ്ടതും കവറിന് പുറത്ത് “നമ്പർ സി.1476/ 
2013 പ്രകാരം കൊണ്ടോടു കൂടിയ പഴയ അടയ് 
വിൽപ്പന നടത്തുന്നതിനുള്ള ടെണ്ടർ ”എന്ന് നാമകരണം 
ചെയ്യേണ്ടതുമാണ്. ടെണ്ടർ ഫോറത്തോടൊപ്പം ? 100 
മൂദപ്പത്രത്തിലുള്ള പ്രാഥമിക കരാർ ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. അല്ലാ ത്ത പക്ഷം ടെണ്ട റു കൾ 
നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 


4. ടെണ്ടറിൽ ഒരു കിലോഗ്രാം അടയ്ക്കയുടെ വില 
അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തേണ്ടതാണ്. 


8. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 


9. ടെണ്ടർ/ ലേലദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ/ ലേലം 
നടത്തുന്നതായിരിക്കും. 


5. ലേലത്തിനുശേഷം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 
സാന്നിദ്ധ്യ ത്തിൽ ടെണ്ടർ തുറന്നു പരി ശോ ധി 
ക്കുന്നതാണ്. 
- ടെണ്ടർ / ലേലത്തിൽ ഏറ്റവും കൂടിയ നിരക്ക് 
രേഖപ്പെടുത്തുന്ന വ്യക്തിയുടെ പേരിൽ മലപ്പുറം 
പ്രിൻസിപ്പൽ കൃഷിഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി ടെണ്ടർ താൽക്കാലികമായി ഉറപ്പിക്കു 
ന്നതും അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് ലഭിക്കുന്ന 
മുറയ്ക്ക് തുക അടച്ച് ഫാമിൽ നിന്നും അടയ്ക്ക 
കൊണ്ടുപോകേണ്ടതുമാണ്. 
ടെണ്ടർ / ലേലം ഒറ്റയ്ക്കോ കൂട്ടായോ റദ്ദാക്കുവാനോ 
നിരസിക്കുവാനോ ഉള്ള അധികാരം ഫാം ഡെപ്യൂട്ടി 
ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. 


നമ്പർ സി . 1476 / 2013. 


| 2013 നവംബർ 28 . 


-മുണ്ടരി ഫാമിൽ വിളവെടുത്ത 12050 കിലോഗ്രാം 
താണ്ടാടു കൂ ടിയ പഴയ അ ട യ ടെണ്ടർ / ലേല 
അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതിന് തീരുമാനി 
ച്ചിരിക്കുന്നു. 


1 . 


അടങ്കൽ തുക് - 16 ലക്ഷം. 


8. നിലവിലുള്ള സർക്കാർ ടെണ്ടർ/ ലേല വ്യവസ്ഥകൾ 

ഈ ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 


നിരതദ്രവ്യം ? 16,000. 

ടെണ്ടർ ഫോറ ത്തിന്റെ വിൽപ്പന അ വ സാനിക്കുന്ന 
തീയതിയും സമയവും - 7 -1- 2014 രാവിലെ 11 മണി. 


- പൂരിപ്പിച്ച ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 8 - 1- 2014 രാവിലെ 10. 30 മണി വരെ. 


9. ടെണ്ടർ/ ലേലദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ടെണ്ടർ/ ലേലം 
നടത്തുന്നതായിരിക്കും. 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 8 - 1- 2014 
രാവിലെ 11 മണി. 


സീഡ് ഗാർഡൻ കോംപ്ലക്സ്, 
മുണ്ടരി, മലപ്പുറം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


